O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 18 
Tuesday , 18th January 2022 


1197 മകരം 4 


1943 പൌഷം 28 


4th Makaram 1197 


28th Pousha 1943 


നമ്പർ 


3 


വാല്യം 11 
Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2335 


Revenue Department 


18th January 2022 


Pathanamthitta District 


Adoor Taluk 


NOTICE 


No : C2 251/22 


12-01-2022 


Notice is hereby given to all to whom it may be concern that Mathen Melba Sara , Vattamukalil 
Anugraha , Karuvatta , Adoor.P.0 , Peringanad , Peringanadu Village , Adoor Taluk of Pathanamthitta District has filed an 
application of a legal heirship certificate to produce before Various purpose in respect of the legal heirs of late Aby 
Thomas ( Passport number R8318865 ) Vattamukalil Anugraha , Karuvatta , Adoor.P.0 , Peringanad who expired on 10-12-2021 
and that it has been reported to this office that the persons named in the scheduled below are the legal heirs of the said 
late Aby Thomas . that it is proposed to issue a legal heirship certificate according to this to the applicant . Parents of the 
deceased are alive . Minor ( s ) is / are under the protection of Sl . No 1 in the below list . Hence , it is proposed to issue a 
legal heir ship certificate accordingly in favour of the above said members for receiving the claims . objections , if any 
against the issue of the said legal heirship certificate should be filed in person before the Tahasildar , Adoor within 30 days 
from the date of publication of this notice in the Kerala Government Gazette . Belated applications and those sent by post 


will not be considered . 


SCHEDULE 


SI.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Mathen Melba Sara 


Wife 


33 


2 


Nehan Aby Thomas 


Son 


05 


3 


Ima Mariam Aby 


Daughter 


03 


നമ്പർ : സി 2 14381/21 


12-01-2022 


അടൂർ താലൂക്കിൽ കൊടുമൺ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുമാരൻ പനങ്ങാടൻകുഴി 
കിഴക്കേതിൽ , ഐയ്ക്കാട് , കൊടുമൺ എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൊടുമൺ വില്ലേജിൽ പരേതൻറെ മകൻ 
പി.കെ.മനോഹരൻ , പനങ്ങാടൻകുഴി കിഴക്കേതിൽ , ഐയ്ക്കാട് , കൊടുമൺ , ബോധിപ്പിച്ച അപേക്ഷ കൊടുമൺ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09 
11-2007 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| പി.കെ.മനോഹരൻ 


മകൻ 


60 


2 


പരേതയായ ശോഭ.പി.കെ 


മകൾ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2336 


KERALA GAZETTE 


Part III 


a 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2337 


Revenue Department 


18th January 2022 


Pathanamthitta District 


Adoor Taluk 


NOTICE 


നമ്പർ : സി 2 15441/21 


11-01-2022 


അവകാശ 


അടൂർ താലൂക്കിൽ കൊടുമൺ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ 

സതീശൻ . എസ് , റ്റി 
സതീശഭവനം , ഐക്കാട് , കൊടുമൺ എന്നയാളുടെ അവകാശികൾക്ക് മരണാനന്തര ആനുകൂല്യങ്ങൾ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൊടുമൺ വില്ലേജിൽ പരേതൻറെ ഭാര്യ സിന്ധു.സി , 
സതീശഭവനം , ഐക്കാട് , കൊടുമൺ , ബോധിപ്പിച്ച അപേക്ഷ കൊടുമൺ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-11-2021 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


46 


2 


സിന്ധു.സി 
അഭിരാം.എസ്.പണിക്കർ 
അഭിരാമി.എസ് . 


മകൻ 


22 


3 


| മകൾ 


14 


4 


ക.ക.ശാന്തമ്മ 


മാതാവ് 


74 


നമ്പർ : സി 2 1330321 


10-01-2022 


അടൂർ താലൂക്കിൽ പന്തളം തെക്കേക്കര വില്ലേജിൽ താമസിച്ചു വരവെ അന്തരിച്ചുപോയ 

ജാനകി 
തയ്യിലേത്ത് , പടുകോട്ടുക്കൽ , പന്തളം തെക്കേക്കര എന്നയാളുടെ അവകാശികൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പന്തളം തെക്കേക്കര വില്ലേജിൽ പരേതയുടെ മകൻ 
റ്റി . എ . ബാലൻ , തയ്യിലേത്ത് , പടുകോട്ടുക്കൽ , പന്തളം തെക്കേക്കര , ബോധിപ്പിച്ച അപേക്ഷ പന്തളം തെക്കേക്കര വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24 
09-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


റ്റി.എ.ബാലൻ 


മകൻ 


59 


നമ്പർ : സി 2 3764/21 


12-01-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2338 


KERALA GAZETTE 


Part III 


o 


അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അന്നമ്മ ജോർജ്ജ് എബി ഭവൻ , തെക്കു 
മുറി , പെരിങ്ങനാട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പെരിങ്ങനാട് വില്ലേജിൽ പരേതയുടെ മകൻ എബി.കെ. ജോർജ്ജ് , എബി ഭവൻ , 
തെക്കും മുറി , പെരിങ്ങനാട് , ബോധിപ്പിച്ച അപേക്ഷ പെരിങ്ങനാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01-02-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


എബി.കെ.ജോർജ്ജ് 


| മകൻ 


42 


2 


എജു.കെ. ജോർജ്ജ് 


| മകൻ 


40 


നമ്പർ : സി 2 14619/20 


12-01-2022 


അടൂർ താലൂക്കിൽ പന്തളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഷാഹുൽ ഹമീദ് റാവുത്തർ . വ 

പ്ലാംതോട്ടത്തിൽ , തോന്നല്ലൂർ , പന്തളം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പന്തളം വില്ലേജിൽ പരേതൻറെ ഭാര്യ ജൂസീന.എ , 
പ്ലാംതോട്ടത്തിൽ തോന്നല്ലൂർ , പന്തളം , ബോധിപ്പിച്ച അപേക്ഷ പന്തളം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാ 
രണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05-12-2017 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി ക ഴി ഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


51 


| ജസീന.എ 
ഫൌസിയ.എസ് 


2 


മകൾ 


24 


3 


| മുഹമ്മദ് അമീൻ.വൈ.എസ് . 


മകൻ 


21 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2339 


Revenue Department 


18th January 2022 


Pathanamthitta District 


Adoor Taluk 


NOTICE 


നമ്പർ : സി 2 14873/21 


10-01-2022 


അനന്തരാവകാശ 


അടൂർ താലൂക്കിൽ അടൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോൺ കോശി നടയ്ക്കാവിൽ കൊച്ചുപുത്തൻ 
വീട് , പന്നിവിഴ , അടൂർ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി അടൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ മേഴ്സി ജോൺ , നടയ്ക്കാവിൽ കൊച്ചുപുത്തൻ വീട് , പന്നിവിഴ , അടൂർ , 
ബോധിപ്പിച്ച അപേക്ഷ അടൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മേഴ്സി ജോൺ 


ഭാര്യ 


62 


2 


സീനു അജിത് 


മകൻ 


41 


3 


| ജോർജ്ജി കോശി ജോൺ 


മകൻ 


37 


4 


ജിജോ തോമസ് ജോൺ 


| മകൾ 


34 


നമ്പർ : സി 2 1524721 


10-01-2022 


അവകാശ 


അടൂർ താലൂക്കിൽ അടൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ 

ബീന അലക്സാണ്ടർ , 
ആനന്ദഭവനം , കണ്ണംകോട് , അടൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അടൂർ വില്ലേജിൽ പരേതയുടെ മകൻ രോഹിത് എബ്രഹാം 
അലക്സ് , ആനന്ദഭവനം , കണ്ണംകോട് , അടൂർ , ബോധിപ്പിച്ച അപേക്ഷ അടൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17-01-2021 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു.പരേതയുടെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


രേഖ അന്ന അലക്സ് 


മകൾ 


44 


2 


മകൻ 


42 


| രോഹിൻ അലക്സാണ്ടർ അലക്സ് 
രോഹിത് എബ്രഹാം അലക്സ് 


3 


മകൻ 


40 


നമ്പർ : സി 2 1532221 


12-01-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2340 


KERALA GAZETTE 


Part III 


അടൂർ താലൂക്കിൽ അടൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോൺ മാത്യു ബഥാന്യ , ആനന്ദപ്പള്ളി , അടൂ 
ർ എന്നയാളുടെ അവകാശികൾക്ക് മരണാനന്തര ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അടൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ ഷീബാ തങ്കച്ചൻ , ബഥാന്യ , ആനന്ദപ്പള്ളി , അടൂർ , 
ബോധിപ്പിച്ച അപേക്ഷ അടൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഷീബാ തങ്കച്ചൻ 


ഭാര്യ 


49 


2 


ഫേബാ ജോൺ 


| മകൾ 


20 


3 


ജോഷ്വാ ജോൺ 


മകൾ 


18 


നമ്പർ : സി 2 15248/21 


10-01-2022 


അടൂർ താലൂക്കിൽ അടൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കൊച്ചുകുട്ടി . കെ , ഇടവിള 
കിഴക്കേതിൽ , പറക്കോട് , അടൂർ എന്നയാളുടെ അവകാശികൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അടൂർ വില്ലേജിൽ പരേതയുടെ മകൾ ശാലിനി തങ്കപ്പൻ , 
ഇടവിള കിഴക്കേതിൽ , പറക്കോട് , അടൂർ , ബോധിപ്പിച്ച അപേക്ഷ അടൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20-04-2020 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളവെന്നും അറിവായിരിക്കുന്നു.പരേതയുടെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശാലിനി തങ്കപ്പൻ 


മകൾ 


37 


നമ്പർ : സി 2 1536021 


13-01-2022 


അവകാശ 


അടൂർ താലൂക്കിൽ കുരമ്പല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഓമനക്കുട്ടൻ.കെ , വടശ്ശേരികുന്നിൽ 
കൊച്ചുതുണ്ടിൽ , കുരമ്പാല തെക്ക് , കുരമ്പാല എന്നയാളുടെ അവകാശികൾക്ക് ആർ.റ്റി.ഒ യിൽ ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുരമ്പല വില്ലേജിൽ പരേതൻറെ ഭാര്യ സുശീലകുമാരി , വടശ്ശേരികുന്നിൽ 
കൊച്ചുതുണ്ടിൽ , കുരമ്പാല തെക്ക് , കുരമ്പാല , ബോധിപ്പിച്ച അപേക്ഷ കുരമ്പല വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 13-10-2021 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2341 


Revenue Department 


18th January 2022 


സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


53 


2 


സുശീലകുമാരി 
ശ്രീലക്ഷ്മി.ഒ 
സുപ്രിയ.എസ് . 


മകൾ 


30 


3 


| മകൾ 


28 


നമ്പർ : സി 2 15249/21 


12-01-2022 


താലൂക്കിൽ 


അടൂർ 

അടൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചു പോയ പി . രവീന്ദ്രൻ പിള്ള , 
രഘുവിലാസം , പറക്കോട് , അടൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അടൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ ബി.രാധാമണി , രഘുവിലാസം , പറക്കോട് , അടൂർ , 
ബോധിപ്പിച്ച അപേക്ഷ അടൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 10-10-2016 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ലാത്തതാണ് . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ബി.രാധാമണി 


ഭാര്യ 


66 


2 


| അവിനാഷ് 

രവീന്ദ്രൻ 


മകൻ 


35 


3 


അവന്യ.ആർ 


| മകൾ 


32 


നമ്പർ : സി 2 1527921 


12-01-2022 


അവകാശ 


അടൂർ താലൂക്കിൽ പന്തളം വില്ലേജിൽ താമസിച്ചു വരവെ അന്തരിച്ചു പോയ 

സജികുമാർ . എം . ജി . 
മഞ്ഞനംകുളത്ത് , മുടിയൂർകോണം , പന്തളം എന്നയാളുടെ അവകാശികൾക്ക് ആശ്രിത നിയമനം ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പന്തളം വില്ലേജിൽ പരേതൻറെ ഭാര്യ രജനി . കെ , 
മഞ്ഞനംകുളത്ത് , മുടിയൂർകോണം , പന്തളം , ബോധിപ്പിച്ച അപേക്ഷ പന്തളം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-06-2012 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ 
പിതാവ് ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| രജനി.കെ 


ഭാര്യ 


48 


2 


മകൾ 


19 


മൈഥിലി.എസ് . 
മാളവിക . എസ് 


3 


| മകൾ 


17 


4 


| ചെല്ലമ്മ 


| മാതാവ് 


80 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2342 


KERALA GAZETTE 


Part III 


നമ്പർ : സി 2 12615/21 


10-01-2022 


അടൂർ താലൂക്കിൽ കൊടുമൺ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഡോ . കെ . ചെല്ലപ്പൻ , 
തിരുവാതിര , ഇടത്തിട്ട , കൊടുമൺ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൊടുമൺ വില്ലേജിൽ പരേതൻറെ മകൻ 
വിഷ്ണുനാഥ്.സി.ആർ , തിരുവാതിര , ഇടത്തിട്ട , കൊടുമൺ , ബോധിപ്പിച്ച അപേക്ഷ കൊടുമൺ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 02-08-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതൻറെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


37 


ശബരിനാഥ്.സി . 
| വിഷ്ണുനാഥ്.സി.ആർ 


2 


മകൻ 


31 


നമ്പർ : സി 2 1487221 


10-01-2022 


അടൂർ താലൂക്കിൽ പള്ളിക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അനൂപ്.എ , അനിൽ ഭവനം , പള്ളിക്കൽ 
എന്നയാളുടെ അവകാശികൾക്ക് മരണാനന്തര ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ആവശ്യത്തിന് ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പള്ളിക്കൽ വില്ലേജിൽ പരേതൻറെ മാതാവ് ശ്യാമള . കെ , അനിൽ ഭവനം , പള്ളിക്കൽ , 
ബോധിപ്പിച്ച അപേക്ഷ പള്ളിക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-04-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ പിതാവ് ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശ്യാമള.കെ 


മാതാവ് 


55 


നമ്പർ : സി 2 15246/21 


10-01-2022 


അടൂർ താലൂക്കിൽ അടൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എം.കെ. നെൽസൺ , മനുവില്ല . മൂന്നാളം , അടൂ 
ർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
അടൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ മനോരഞ്ജിനി നെൽസൺ , മനുവില്ല . മൂന്നാളം , അടൂർ , ബോധിപ്പിച്ച അപേക്ഷ അടൂർ 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 13-11-2021 -ൽ മരണപ്പെട്ടതായും പരേതൻ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ പിതാവ് ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2343 


Revenue Department 


18th January 2022 


ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മനോരഞ്ജിനി നെൽസൺ 


ഭാര്യ 


61 


2 


| സണ്ണി നെൽസൺ 


മകൻ 


31 


3 


നിഷി സനോജ് 


| മകൾ 


36 


നമ്പർ : സി 2 14877/21 


10-01-2022 


അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ . തങ്കമ്മ , കുളത്തിൻകരോട്ട് 
വടക്കേതിൽ , തുവയൂർ വടക്ക് , ഏറത്ത് എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഏറത്ത് വില്ലേജിൽ പരേതയുടെ ഭർത്താവ് കറുത്തകുഞ്ഞ് , കുളത്തിൻകരോട്ട് 
വടക്കേതിൽ , തുവയൂർ വടക്ക് , ഏറത്ത് , ബോധിപ്പിച്ച അപേക്ഷ ഏറത്ത് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-01-2019 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ള ണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭർത്താവ് 


72 


കറുത്തകുഞ്ഞ് 
മോഹനൻ.കെ 
മിനി.റ്റി . 


| S IN 


2 


മകൻ 


52 


3 


മകൾ 


47 


4 


മകൻ 


45 


മനോഹരൻ.കെ . 
| മഞ്ജു.റ്റി 


5 


മകൾ 


40 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2344 


KERALA GAZETTE 


Part III 


Pathanamthitta District 


Adoor Taluk 


NOTICE 


No : C2 14934/21 


18-01-2022 


Notice is hereby given to all to whom it may be concern that Gracy Yohannan , Cheruvallimula 
Vadakkekara , Chayalode.P.O Enadimangalam Village , Adoor Taluk of Pathanamthitta District has filed an application of a 
legal heirship certificate to produce for obtaining pension benefits in respect of the legal heirs of late L.Yohannan , 
Cheruvallimula Vadakkekara , Chayalode.P.O , Enadimangalam , Adoor , Pathanamthitta who expired on 21-10-2021 and that it has 
been reported to this office that the persons named in the scheduled below are the legal heirs of the said late L.Yohannan . 
that it is proposed to issue a legal heirship certificate according to this to the applicant . Parents of the deceased are no 

Hence , it is proposed to issue a legal heir ship certificate accordingly in favour of the above said members for 
receiving the claims . objections , if any against the issue of the said legal heirship certificate should be filed in person before 
the Tahasildar , Adoor within 30 days from the date of publication of this notice in the Kerala Government Gazette . Belated 
applications and those sent by post will not be considered . 


more . 


SCHEDULE 


SI.NO 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Gracy Yohannan 


Wife 


71 


2 


Jessy John ( Jessy Habel ) 


Daughter 


53 


3 


Daisy John 


Daughter 


48 


4 


Y.Glancy John 


Daughter 


43 


5 


Nissy John . Y 


Daughter 


42 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.01.18 04:23:44 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


